Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 021. MMIS 
KL / TV (N )/ 12 / 12 - 14 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


31st January 2012 

2012 200101 31 
11th Magha 1933 

1933 morelo 11 


5 


eijo 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Indigenous Medicine Department 
SHORT RE - TENDER NOTICE 


No. S1/6139 / 11 /AVC . 


31st December 2011. 


Sealed competitve tenders are invited for the supply 
of the following items to the Collegiate Hospitals of 
Government Ayurveda College, Thiruvananthapuram for the 
year 2011 - 12 and for the supply up to one year from the 
date of fixing tender. 


form should be accompanied by a cash remittance of 
· 312 (Cost of tender form · 300 + VAT 12 ) which is 
the price fixed for a form and which is not refundable 
under any circumstances. Tender forms are not transferable . 
Sale of tender forms will be closed at 1 p . m . on 9 - 2 
2012 . Cheque, Postal Order etc . will not be accepted 
towards the cost of forms. Those who wish to purchase 
tender forms by post shall send an additional amount of 
· 50 by Money Order to cover postal charges. Duplicate 
tender forms, if required will be issued at 156 (Cost of 
tender form · 150 + VAT 6 ) per copy. 


Tenders should be superscribed “ Supply of accessories 
for dental unit” addressed to the Principal, Government 
Ayurveda College , Thiruvananthapuram . The last 
date of the receipt of tenders will be at 3 p . m . on 
9 - 2 - 2012 . The late tenders will not be accepted . The 
tenders will be opened at 3 . 30 p . m . on 9 -2 - 2012 in 
the presence of such of the tenderers or their authorized 
representatives who may be present at that time. 

Intending tenderers may on application to 
the Principal, Government Ayurveda College, 
Thiruvananthapuram to obtain tender forms on which 
tenders should be submitted . Application for the tender 


SHORT TENDER EXTENSION NOTICE 

[No . 4/2011 - 12 ] 
No. C1 /2915/2011 . 

4th January 2012. 
Sealed tenders are invited for the supply of 
equipments to the Various Departments of Government 
Ayurveda College , Tripunithura. 

The tenders should superscribed tender for the supply 
of equipments and addressed to the Principal, Government 
Ayurveda College, Tripunithura. 

| PAC - 2,00,000 . 


Intending tenderers should deposit an amount of 
- 360 as Earnest Money Deposit by Demand Draft in 
favour of the Principal, Government Ayurveda College, 
Thiruvananthapuram together with an agreement in 
Kerala Stamp Paper worth 100 . The rate quoted 
shall remain firm for acceptance till one year from the 
date of acceptance. The Principal, Ayurveda College , 
Thiruvananthapuram will have powers to postpone/cancel 
the tender. 

തിരു വ ന ന്ത പുരം ഗവൺമെന്റ് ആയുർവേദ കോളേ 
ജ് ആശു പ്രതി വിഭാഗങ്ങളിൽ ചുവടെ കാണിച്ചിരിക്കുന്ന 
സാധനങ്ങൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഓരോ ദർഘാസു കളും ആയുർവേദ കോളേജ് പ 
ിൻസിപ്പാളിന്റെ മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി 
സീൽ ചെയ്ത് 9- 2- 2012 ഉച്ചയ്ക്കുശേഷം 3 മണിവരെ സമർപ്പി 
ക്കാവുന്നതാണ്. അന്നുതന്നെ ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് 
ദർഘാസുകൾ നിയമാനുസരണം തുറക്കുന്നതായിരിക്കും. 
യാതൊരു കാരണവശാലും ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസ് ഫോറങ്ങളു ടെ 
വിൽപ്പന 9- 2-2012 ഉച്ചയ്ക്ക്1 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ഫോറങ്ങൾ തപാൽമാർഗ്ഗം ആവശ്യമുള്ളവർ ദർഘാസ് ഫോറ 
ത്തിന്റെ വിലയേക്കാൾ - 50 കൂടുതൽ മണിയോർഡർ ആയി 
അയയ്ക്കേതാകുന്നു . ദർഘാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 
വില നിരക്കുകൾ ദർഘാസ് അംഗീകരിച്ച് നൽകുന്ന തീയതി 
മുതൽ ഒരു വർഷം വരെയു ളള കാല യ ള വിനുള്ള മാറ്റം 
വരുത്താൻ പാടില്ലാത്തതാകുന്നു . ഒരു ദർഘാസിന്റെ വില 
312 ആണ്. ( 300 + വാറ്റ് - 12) ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ 
വില - 156. 


Cost of tender form (non refundable ) ( inclusive of 
KVAT ): 

Original - 416 . 
Duplicate — 208. 


* 50 will be charged extra towards the postage if the 
tender form has to be sent by post. 

Last date and time of sale of tender form 
- 11 -1- 2012 to 10 -2- 2012 . 2 p . m . 

Last date and time for receipt of tender form 
13- 2 - 2012, 2 p , m . 

- Date and time for opening of tenders - 13 - 2- 2012 , 
3 p . m . 

Date upto which the rates to be firm - 31-3 - 2012 . 


Intending tenderers may on application to the 
Principal, Government Ayurveda College, Tripunithura 
obtain the requisite tender forms against cash remittance . 
The tender form is not transferable . Cheques, Postage , 
Stamps etc . will not be accepted towards the cost of forms 
nor will the form be sent by VPP . 


പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനോടൊപ്പം നിരതദ്രവ്യ 
തുകയായി 360 തിരു വ ന ന്ത പുരം ആയുർവേദ കോളേ 
ജ് പിൻ സിപ്പാളിന്റെ പേരിൽ എടുത്ത ഡാഫ്റ്റും 100 
കേരള സംസ്ഥാന മുനപത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു 
എഗ്രിമെന്റും ഹാജരാക്കേതാണ്. ഏതൊരു ടെറും കാരണം 
കാണിക്കാതെ നിര സി ക്കാനോ മാറ്റി വയ്ക്കാനോഉള്ള 
അധികാരം തിരു വ ന ന്ത പുരം ആയുർവേദ കോളേജ് പ 
ിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 


SPECIFICATIONS 


Name of Items 


Quantity 


| SI. 
No. 


| 1 


1 No . 


തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയൂർവേദ കോളേജിലെ 
വിവിധ വകുപ്പുകളിലേക്ക് ആവശ്യമായ എക്യുപ്മെന്റ് സ് 
വിതരണം ചെയ്യുവാൻ തയ്യാറുള്ളവരിൽ നിന്നും നിർദ്ദിഷ്ട 
ഫോറത്തിൽ സീൽ ചെയ്ത ദ ർ ഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 
ഉദ്ദേശ വില - 2,00,000. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ): 

അ ൽ - 416. 

പകർപ്പ്- 208. 
ദർ ഘാ സ് ഫോറങ്ങൾ ലഭിക്കുന്ന തീയതിയും 
സമയവും 11- 1- 2012 മുതൽ 10 - 2- 2012 രാവിലെ 10 . 30 മുതൽ 
2 മണിവരെ. 

- ദർഘാ സ് ഫോറങ്ങൾ സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും 13 - 2- 2012 , 2 മണിവരെ. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
13 - 2 - 2012 , 3 മണി. 


Air Compressor 1 HP 
| ( medical grade dental use) 
Light care unit (LED ) suitable 
for dental chair 
Scaler unit (5 tips ) 
Airotor Hand piece 


2 


3 
4 


1 


,2 


Office of the Principal 
Government Ayurveda College, 
Thiruvananthapuram . 


( Sd.) 
Principal . 


31-3- 2012 വരെ നിരക്ക് പ്രാബല്യത്തിലിരിക്കേതാണ്. 
ദർഘാസ് ഫോറങ്ങൾ തപാലിൽ ലഭിക്കുന്നതിന് 
ഫോറത്തിന്റെ വിലയ്ക്കു പുറമേ " 50 കൂടുതൽ അടക്കേ 
താണ്. ദർഘാസ് ഫോറത്തിന്റെ വിലയായി ചെക്കുകൾ, പേ 
ാസ്റ്റേജ് സ്റ്റാമ്പുകൾ എന്നിവ സ്വീകാര്യമല്ല . വി . പി. പി. വഴി 
അയയ്ക്കുന്നതല്ല. 


ദർഘാ സ് നീട്ടിവയ്ക്കുന്നതിനും യാതൊരു 
കാരണവും കൂടാതെ റദ്ദാക്കുന്നതിനുമുള്ള അധികാരം പ 
ിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. സർക്കാർ 
വകുപ്പുകളിൽ നിലവിലുള്ള എല്ലാ ദർഘാസ് നിബന്ധന 
കളും ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. 
കൂടുതൽ വിവരങ്ങൾ കോളേജ് ഓഫീസിൽനിന്നും പ്രവർത്തി 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


Office of the Principal, 
Government Ayurveda College , 
Tripunithura . 


( Sd.) 
Principal. 


